Regn . No. KERBIL /2012 /45073 

dated 5-9-2012 with RNI 


सत्यमेव जयते 


കേരള സർക്കാർ 
Government of Kerala 


Reg . No. KL /TV ( N )/634/ 2018-20 


2020 


കരി 
GOVERNMENT 


സിക്കൽ 


OF 


KERALA 


ഗസററ് 
KERALA GAZETTE 


കേരള 


ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 

PUBLISHED BY AUTHORITY 


തിരുവനന്തപുരം, 

ചൊവ്വ 


2020 ഏപ്രിൽ 21 
21st April 2020 


വാല്യം 9 


നമ്പർ 


1195 മേടം 8 
8th Medam 1195 


16 


Vol. IX 


No. 


Thiruvananthapuram , 

Tuesday 


1942 ശാഖം 1 
1 st Vaisakha 1942 


PART IV 
Private Advertisements and Miscellaneous 

Notifications 


21st APRIL 2020 ] 


KERALA GAZETTE 


610 


നോട്ടീസ് 


കോട്ടയം ജില്ലയിൽ ടി താലൂക്കിൽ വേളൂർ കരയിൽ 
കറുകച്ചേരിൽ വീട്ടിൽ കെ . എ . ജോർജ്ജ് മകൻ 56 വയസുള്ള 
കുര്യച്ചൻ, കെ . ജി . സകലമാനപേരെയും തെര്യപ്പെടുത്തുന്ന 
നോട്ടീസ്. 


23-8-2012 -ാം തീയതിയിൽ ഞാനും കോട്ടയം ജില്ലയിൽ ടി 
താലൂക്കിൽ ടി വില്ലേജിൽ തിരുനക്കര കര യിൽ തുഷാര 
വീട്ടിൽ ദേവദാസ് മകൻ 56 വയസുള്ള ദിലീപ്, ഡി.- യും കൂടി 
കൂട്ടു പങ്കു കാരായി കോട്ടയം ബേക്കർ ജംഗ്ഷനിൽ CSI 
കോംപ്ലക്സിൽ രജിസ്റ്റേർഡ് ഓഫീസ് സ്ഥാപിച്ച് നടത്തിവന്ന 
KGK Finance എന്ന സ്ഥാപനത്തിൽനിന്നും 13 - 8- 2018 -ാം 
തീയതിയിൽ പങ്കുകാർ തമ്മിലുണ്ടായ ധാരണപ്രകാരം ഞാൻ 
Profit only partner ആയി മാറിയിട്ടുള്ളതും ടി കരാർ വ്യവസ്ഥ 
പകാരം ടി സ്ഥാപനത്തിന്റെ ആരംഭം മുതലുള്ള ലോൺ, 
ഡിപ്പോസിറ്റ്, മറ്റിതരബാധ്യതകളെല്ലാം ഒന്നാം പങ്കുകാരനായ ടി 
ദിലീപ്, ഡി . മുൻകാല പ്രാബല്യത്തോടെ ഏറ്റെടുത്തിട്ടുള്ളതും 
രണ്ടാം പങ്കുകാരനായ എനിക്ക് ടി സ്ഥാപനത്തിന്റെ ആരംഭം 
മുതലുള്ള യാതൊരു ബാധ്യതയും ഉത്തരവാദിത്വവും തുടർന്ന് 
ഇല്ലെന്നും ടി സ്ഥാപനത്തിന്റെ എല്ലാ ബാധ്യതകളിൽനിന്നും 
ഞാനും എന്റെ സ്ഥാവര ജം ഗ മ സ്വത്തുക്കളും മുൻകാല 
പ്രാബല്യത്തോടെ പൂർണ്ണമായും ഒഴിവാകുന്നതാണെന്നും ടി 
സ്ഥാപനത്തിന്റെ പങ്കുകാർ തമ്മിൽ 13-8-2018 -ാം തീയതിയിൽ 
ധാര ണ യാ യിട്ടു ള്ള താ ണ് . തുടർന്ന് ടി സ്ഥാപനത്തിന്റെ 
ആസ്തിബാധ്യതകൾ നോക്കി ധാരണയായി പിന്നീടുള്ള എല്ലാ 
ഇടപാടുകളിലും പങ്കേർപാടിലെ വ്യവസ്ഥകൾക്ക് വിധേയമായി 
Profit only partner എന്ന നിലയിൽ മാത്രം ഞാൻ തുടരുന്നതാ 
ണെന്നും ടി സ്ഥാപനത്തിൽനിന്നും എനിക്ക് ലഭിക്കേണ്ടുന്ന 
ലാഭ വി ഹി ത വും മൂല ധ ന വിഹിതവും രേഖാമൂലം 
നൽകിയത് പ്രകാരം ടി തുക എനിക്ക് ലഭിക്കുന്ന മുറയ്ക്ക് ടി 
സ്ഥാപനത്തിൽനിന്നും ഞാൻ പൂർണ്ണമായും ഒഴിവാകുന്നതാ 
ണെന്നും തമ്മിൽ ധാരണയായിട്ടുള്ളതാണ്. 


ആകയാൽ ടി സ്ഥാപനത്തിന്റെ എല്ലാ ഇടപാടുകളും 
കൊടുക്കൽ വാങ്ങലുകളും ആദ്യപങ്കുകാരനായ ടി ദിലീപുമായി 
മാത്രം നടത്തേണ്ടതാണെന്നും എനിക്ക് ടി സ്ഥാപനത്തിന്റെ 
ഇടപാടുകളിലോ ബാധ്യതകളിലോ മറ്റ് ആൾക്കാരുമായുള്ള 
സാമ്പത്തിക കടങ്ങളിലോ യാതൊരു ഉത്തരവാദിത്വവുമില്ലെന്നും 
ഇതിനാൽ എല്ലാപേരേയും തെര്യപ്പെടുത്തികൊള്ളുന്നു . 


കോട്ടയം, 


( ഒപ്പ്) 
കുര്യച്ചൻ, കെ . ജി . 


18-3-2020 , 


178 


